Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . രജി. നമ്പർ 
KL/ TV( N ) /12/ 2009 - 2011 


OVERN 


ാർ 


KERAL 


MENT OF 


14 जपत 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


26th January 2010 
2010 ജനുവരി 26 
6th Magha 1931 
1931 മാഘം 6 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


- No. 1 


വാല്യം 55 | 


നമ്പർ 


PART III 
Health Services Department 


ദർഘാസ് പരസ്യം 

സ്ഥിരപ്പെടുത്തുന്ന ദർഘാസുകൾ സമർപ്പിച്ചവർ 50 രൂപ 

( അൻപതു രൂപ മാത്രം) വിലയുള്ള സർക്കാർ മുദ്രപത്രത്തിൽ 
നമ്പർ ബി2 - 18726 / 2009. 

2010 ജനുവരി 4, 

കരാർ എഴുതി ഒപ്പിട്ടുകൊടുക്കേണ്ടതാണ്. കരാർ പ്രകാരം ഒരു 
- പാലക്കാട് ജില്ലയിലെ വിവിധ പൊതു ജനാരോഗ്യ - വർഷത്തെ കണക്കാക്കപ്പെട്ട തുകയുടെ 5 % വരുന്ന ജാമ്യ 
സ്ഥാപനങ്ങളിലേക്ക് 1- 4- 2010 മുതൽ 31-3 - 2011 വരെയുള്ള കാല സംഖ്യ കെട്ടി വച്ച് 1- 4 - 2010 മുതൽ ജോലി ഏറ്റെടുത്ത് 
ഘട്ടത്തിൽ അഴുക്കു തുണികൾ അലക്കിക്കൊടുക്കുന്നതിന് നടത്തേണ്ടതാണ്. 
മുദ്രവച്ച മത്സരാധിഷ്ഠിത ദർഘാസുകൾ/ ക്വട്ടേഷനുകൾ 

- ജോലി ഏറ്റെടുത്ത കരാറുകാരൻ ഏതെങ്കിലും കാരണ 
ക്ഷണിച്ചുകൊളളുന്നു . ദർഘാസ്/ ക്വട്ടേഷൻ അതാത് സ്ഥാപന 
ങ്ങളിലെ മേലധികാരികൾക്ക് 4- 2 - 2010 പകൽ 3 മണിക്കുള്ളിൽ 

- വശാൽ കരാർ നടത്തിപ്പിൽ വീഴ്ച വരുത്തിയാൽ അലക്കു 
ലഭിക്കേണ്ടതാണ്. അന്നേദിവസം പകൽ 3.30 - ന് അപ്പോൾ 

ജോലി മറ്റുവിധത്തിൽ നടത്തുകയും ആയതിന് സർക്കാരിനു 
ഹാജരാകുന്നവരുടെ സാന്നിദ്ധ്യത്തിൽ നിർദ്ദിഷ്ട സമയത്തിനു ണ്ടാകുന്ന നഷ്ടം കരാറുകാരനിൽ നിന്ന് നിലവിലുള്ള നിയമ 
ള്ളിൽ ലഭിച്ച ദർഘാസ്/ ക്വട്ടേഷൻ തുറന്ന് പരിശോധിക്കുന്നതും മനുസരിച്ച് ഈടാക്കുന്നതുമായിരിക്കും. 
സ്വീകാര്യമായ ദർഘാസ്/ ക്വട്ടേഷൻ സമർപ്പിച്ചവർക്ക് അംഗീകാ 

കാരണം കാണിക്കാതെ ദർഘാസുകൾ ക്വട്ടേഷനുകൾ 
രത്തിനു വിധേയമായി വർക്ക് ഓർഡർ നൽകുന്നതുമായിരിക്കും. 

സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനുള്ള പൂർണ്ണ അധികാരം 
ദർഘാസുകൾ സമർപ്പിക്കുമ്പോൾ ആകെ വരുന്ന മതിപ്പ് അതാത് സ്ഥാപനങ്ങളിലെ മേലധികാരികളിൽ നിക്ഷിപ്ത 
തുകയുടെ 1 % ( ഒരു ശതമാനം) തുക നിരതദ്രവ്യമായി കെട്ടി 

മായിരിക്കും. കൂടുതൽ വിവരങ്ങൾ അതാത് സ്ഥാപനങ്ങളിൽ 
വയ്ക്കേ ണ്ടതാണ്. തുണികൾ വൃത്തിയായും ഭംഗിയായും 

നിന്നും ആഫീസ് സമയങ്ങളിൽ അറിയാവുന്നതാണ്. 
അലക്കി സ്ഥാപനങ്ങളിൽ ഏല്പിക്കുന്നതിന് യാതൊരു സാധ 
ന ങ്ങളും സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്നതല്ല. ഒരു 
കഷണം തുണി ( കിടക്ക വിരി, തല യ ണ ഉറ, ജമുക്കാ ളം , 
ഏപൺ തുടങ്ങി ചെറുതും വലുതുമായ തുണികൾ ഒരു 

( ഒപ്പ്) 
കഷണമായി കണക്കാക്കി ശരാശരി ഒരു കഷണത്തിന് എന്ന 
നിരക്കിൽ) അലക്കുന്നതിന് ഇത്ര രൂപയാണെന്ന് ദർഘാസിൽ ജില്ലാ മെഡിക്കൽ 

ജില്ലാ മെഡിക്കൽ ആഫീസർ. 
അക്കത്തിലും അക്ഷരത്തിലും രേഖപ്പെടുത്തിയിരിക്കണം. ആഫീസ്, പാലക്കാട്. 

(ആരോഗ്യം) 


26th JAN. 2010] 


HEALTH SERVICES DEPARTMENT 


TENDER NOTICE 


No. S2/ 1670/ 04/ HDC/IMCH . 


22nd December 2009 . 


Sealed tenders are invited for the installation of new 
chimney to the incinerator of Institute of Maternal & Child 
Health , Medical College, Calicut as noted below : 

Envelope containing tenders should be superscribed 
with tender numbers as indicated in the statement below 
and should be addressed to the Superintendent, IMCH , 
Medical College , Calicut - 8 , Kerala . Tender must be 
submitted in the sealed covers. Tender will be opened at 
11 a .m . on 18 - 2 - 2010 in the presence of such of the 
tenderers or their authorized person who may be present 
at that time. Late tenders will not be accepted. 
Intending tenders may on application to the 
Superintendent, IMCH, Medical College, Calicut, Kerala will 
obtain the requisite tender forms in which the tenders 
should be submitted . 

Application for tender forms should be accompanied 
by the cash remittance as noted below for a set of tender 
forms, which will not be refunded under any circumstances. 

The equipment should have two years warranty. All 
parts of the machine should be included in the above 
warranty. The rate for AMC /CMC for each year for 5 
years after the warranty period should be specified in the 
tender. Otherwise tender will not be considered . The 
tenders should undertake the responsibility for the intimate 
service even if any change in the dealership of the 
product supplied . The tender should be submitted the 
specification of the product with brochure of brand name. 

The tender forms are not transferable . Cheque, 
Postage Stamp, Draft, etc. will not be accepted towards 
the cost of tender forms. Tender forms will not be sent 
by VPP . Tender should be accompany EMD amounting to 
1 % (Rounded to nearest to 1 Rupee ) of the total cost of 
articles tendered for. The tenders not accompanied by 
sufficient EMD will not be entertained . 


കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ . എം . സി.എച്ച്. 
ആശുപത്രിയിലെ ഇൻസിനറേറ്ററിന്റെ പുകക്കുഴൽ മാറ്റി സ്ഥാപി 
ക്കുന്നതിന് താഴെപ്പറയുന്ന സ്പെസിഫിക്കേഷൻ പ്രകാരം 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസുകൾ അടക്കം ചെയ്തിട്ടുള്ള കവറിനുമുകളിൽ 
ദർഘാസ് നമ്പർ എഴുതി സൂപ ണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട്ഓഫ് 
മെറ്റേണൽ ആന്റ് ചൈൽഡ് ഹെൽത്ത്, കോഴിക്കോട്-8, കേരളം 
എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്. ദർഘാസുകൾ 
താഴെ ചേർത്തിട്ടുള്ള തീയതികളിലും സമയത്തും അപ്പോൾ 
ഹാജരായിട്ടുള്ള ദർഘാസ് സമർപ്പിച്ചവരുടെയോ അവർ ചുമതല 
പ്പെടു ത്തി യിട്ടുള്ള ഏജന്റു മാരുടെയോ സാന്നിദ്ധ്യത്തിൽ 
18 - 2 - 2010 - ന് രാവിലെ 11 മണിക്ക് തുറ ക്കു ന്ന താ ണ് . 
വൈകിക്കിട്ടുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. ദർഘാസുകൾ 
സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ ഓഫീസിൽ അപേക്ഷി 
ക്കുന്നപക്ഷം ആവശ്യമായ ദർഘാസ് ഫോറങ്ങൾതാഴെ കൊടു 

ത്തി രിക്കുന്ന പ്രകാരം തുക അടച്ചാൽ ലഭിക്കു ന്ന താ ണ്. 
ദർഘാസ് ഫോറങ്ങൾ കൈമാററം ചെയ്യാൻ പാടുള്ളതല്ല. 
ചെക്കുകൾ, പോസ്റ്റേജ് സ്റ്റാമ്പുകൾ, ഡാറ്റുകൾ എന്നിവ 
ദർഘാസ് ഫോറത്തിന്റെ വില യായി സ്വീക രിക്കു ന്ന ത ല്ല . 
ഫോറങ്ങൾ വി . പി . പി . യായി അയയ്ക്കുന്നതല്ല. ടെണ്ടർ ഫോറം 
തപാലിൽ ആവശ്യമുള്ളവർ തപാൽ ചാർജ്ജായി 50 രൂപ 
കൂടുതൽ അടയ്ക്കേണ്ടതാണ്. ടെണ്ടർ സമർപ്പിക്കുന്നവർ 
ഡെമോൺസ്ട്രേഷന് തയ്യാറുള്ളവരായിരിക്കണം. കൂടാതെ 
മെഷീന് രണ്ട് വർഷത്തെ ഗ്യാരണ്ടിയും അതിനുശേഷം അഞ്ച് 
വർഷത്തെ സി . എം . സി./ എ . എം. സി. തരാൻ തയ്യാറുള്ളവരുമായി 
രിക്കണം. അല്ലാത്ത ടെണ്ടറുകൾ നിരസിക്കുന്നതാണ്. 

-- തെരഞ്ഞെടുക്കുന്ന സ്ഥാപനം മെഷീനിന്റെ സി . എം . സി. 
എ . എം. സി . എന്നിവ കൃത്യമായി പാലിക്കേണ്ടതും മെഷീനിന്റെ 
ഡീലർഷിപ്പ് മാറിയാലും ടെണ്ടറിലെ നിബന്ധനകൾ പാലിക്കാൻ 
ബാദ്ധ്യസ്ഥരുമാണ്. ടെണ്ടർ സമർപ്പിക്കുന്നവർ മെഷീനിന്റെ 
ബാഷർ, സ്പെസിഫിക്കേഷൻ എന്നിവ സമർപ്പിക്കേണ്ടതാണ്. 
നിരതദ്രവ്യമായി വിലയുടെ ഒരു ശതമാനം സംഖ്യയ്ക്കുള്ള 
ബാങ്ക് ഡാഫ്റ്റ് അടക്കം ചെയ്ത്തി രി ക്ക ണം . അല്ലാത്ത 
ടെണ്ടറുകൾ നിരസിക്കുന്നതാണ്. 
ദർഘാസ് ഫോറത്തിന്റെ വില ( നികുതിയടക്കം): 

ഒറിജിനൽ രൂപ 1,575. 
പകർപ്പ് രൂപ 788. 

തപാലിൽ ലഭിക്കുവാൻ രൂപ 50 ( അധികം). 
ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 16 - 2 - 2010 , 3 മണി. 

- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 17 - 2 - 2010, 5 മണി. 

ദർഘാസ് പ്രാബല്യത്തിലിരിക്കേണ്ട തീയതി 31- 12 - 2010 . 

കൂടു തൽ വിവ ര ങ്ങ ൾ പവർ ത്തി സമയത്ത് ഈ 
ഓഫീസിൽ അന്വേഷിച്ചാൽ അറിയിക്കാവുന്നതാണ്. ടെണ്ടർ 
നട പടികൾ മുന്നറിയിപ്പില്ലാതെ നീട്ടിവെക്കാനോ നിർത്തി 
വെക്കാനോ ഉള്ള അധികാരം സൂപണ്ടിൽ നിക്ഷിപ്തമാണ്. 


Cost of tender form (Including Tax ) : 

Original - Rs. 1,575. 

Duplicate — Rs. 788 . 
If sent by post - Rs. 50 (Additional). 

Closing date and time of sale of tender forms— 
16 -2- 2010 at 3 p . m . 


Last date and time of receipt of tender form 
17-2 -2010 , 5 p. m . 


DETAILS OF ITEMS 


Date up to which the rates are to be firm 
31-12- 2010 . 


Fabrication and eraction of self supported MS 
Chimney internally rubber lined construction (3mm thick 
rubber lining) of 200 mm Top dia 30 meter height with the 
following specifications . 


Further details can be had from the office of the 
undersigned during office hours on any working day. 


26th JAN . 2010 ] 


HEALTH SERVICES DEPARTMENT 


Specification 


Ist 20 meters flare section 6mm thick top dia 200 
bottom dia 850 2nd 10 meters straight section 4 mm thick 
200 mm dia section flanges at 2 .5 meters straight section 
4 mm thick 200 mm dia section flanges at 2 .5 meters 
internal with thickness of 10 mm platform for sampling 
point access at an elevation of 10 meters ladder with cage 
upto platform with ladder above platform base plate 12 mm 
thick chair plate 10 m thick intermediate stiffeners 8 mm 
thick foundation bolt M 25 Ash door, Ash door pad plate 
strengthened with equal cutout area chimny hood aviation 
lamp lightening arrester GI strip earth plate etc . All 
complete with 2 scoats of heat resistant aluminium paint. 


Institute ofMaternal & 
Child Health , Kozhikode. 


(Sd .) 
Superintendent. 


